Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg . No. 02 . mmo 
KL /TV (N )/634 / 2012 - 14 


* 


GOVERN 


09 


qoo . 


99m3 
MENT OF 


KERALA 


* 
* 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


1st January 2013 
2013 2020101 1 


Vol. II 


No. 11 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


beijo 2 


നമ്പർ 


11th Pousha 1934 
1934 19 . 440 11 


PART III 


Stores Purchase 


Agriculture Department 


SHORT TENDER NOTICE 
No. EE (2 )/462 /2012 . 

4th December 2012. 


Sealed competitive tenders are invited on behalf of 
the Governor of Kerala for the supply of the 
following stores from the manufacturers or through 
dealers duly authorized by the manufacturer. 


SI . 


. Description of 
Machinery 


No. 


Quantity 
Required 
(Nos.) 


The tenders will be opened at 2 p . m . on 9 - 1- 2013 in 
the presence of the tenderers or their representatives 
who may be present at that time. Date of opening of the 
financial tenders will be informed on the same time. 

The tenders should quote the rate of single unit of 
the item , freight charges and the taxes applicable for the 
purchase by Government Departments separtely . EMD 
must be submitted in the form of DD drawn in favour of 
Executive Engineer (Agri.), Southern Region , Alappuzha -3 . 
The tenders must be submitted along with a preliminary 
agreement in a stamp paper worth 100 . 

Intending tenderers may give an application to the 
Executive Engineer (Agri.) Southern Region , Alappuzha 
along with the request for tender form in which tender 
should be submitted . Application for the tender form 
should be accompanied by a remittance of cost of tender 
forms as stated above and which is the price fixed for 
the form / set of forms and which is not refundable under 
any circumstances. The tender forms are not 
transferable. Sale of tender forms will be from 1- 1 - 2013 to 
8 - 1- 2013 during Office hours . Last date of receipt of 
tender will be upto 12 Noon on 9 - 1 -2013 . Cheques/ 
Postage Stamps etc . will not be accepted towards the 


Coconut Dehusker 
Coconut Desheling Unit 


2 


EM D — 1 % of Quoted amount. 


1, 500 + VAT for Sl. No . 1 and 


Cost of tender forms— 
1,000 + VAT for Sl. No. 2 . 


The tenders should be superscribed as “ Kuttanad 
Package-Supply of Agricultural machineries” and should be 
addressed to The Executive Engineer, (Agri.) Southern 
Region , Alappuzha. Technical and Financial bids should be 
submitted separately. Late tenders will not be accepted . 


cost of forms nor will the forms be sent by V . P. P . 
Duplicate tender forms if required will be issued by a 
cash remittance of additional cost per copy. The 
successful tenderers will have to sign an agreement in a 
stamp paper worth 100 regarding the successful 
execution of the supply of items within 7 days after 
receiving the supply order from this office. The 
undersigned reserves the right to reject any tender without 
assigning any reason . 


ആലപ്പുഴ എന്ന പേരിലടച്ച് നിശ്ചിത തുകയുടെ ബാങ്ക് 
ഡാഫ്റ്റ് നിരതദവ്യമായി ദർഘാസിനോടൊപ്പം സമർപ്പി 
ക്കേണ്ടതാണ്. നിശ്ചിത തുകയുടെ നിരതദ്രവ്യമില്ലാത്തതും 
താമസിച്ച് ലഭിക്കുന്നതുമായ ദർഘാസുകൾ നിരസിക്കു 
ന്നതാണ്. ദർഘാസിനോടൊപ്പം നിശ്ചിത ഫോറത്തിൽ 100 
വിലയുളള മുദ്രപത്രത്തിൽ പ്രിലിമിനറി എഗ്രിമെന്റ് 
സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് സ്ഥിരപ്പെടുത്തി കിട്ടുന്ന ആൾ 
ഈ ഓഫീസിൽ നിന്നും വിതരണ ഉത്തരവ് കൈപ്പറ്റി 7 
ദിവസത്തിനകം 100- ന്റെ മുദ്രപ്രതത്തിൽ ആവശ്യമായ 
എഗ്രിമെന്റ് സമർപ്പിക്കേണ്ടതാണ്. സാധനങ്ങൾ വിതരണം 
ചെയ്യുന്നതിനുള്ള ദർഘാസിനെ സംബന്ധിക്കുന്ന എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. യാതൊരു 
കാരണവും കൂടാതെ ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും 
നിരസിക്കുന്നതിനുമുള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന 
അധികാരിയിൽ നിക്ഷിപ്തമാണ്. 


- കേരള ഗവർണ്ണർക്കു വേണ്ടി ആലപ്പുഴ കൃ ഷി 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കുട്ടനാട് പാടശേഖരങ്ങൾക്കായി 
താഴെ പറയുന്ന കാർഷിക യന്ത്രങ്ങൾ വിതരണം ചെയ്ത് 
സ്ഥാപിക്കുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള മെഷിനറി 
നിർമ്മാതാക്കളിൽ/ അംഗീകൃത ഡീലർമാരിൽ നിന്നും 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


എണ്ണം 


ക്രമ 
നമ്പർ 


സാധനസാമഗ്രികളുടെ 

- പേര് 


- 


ധ 


കോക്കനട്ട് ഡിഹസ്കർ 
കോക്കനട്ട് ഡിഷെല്ലിംങ് യൂണിറ്റ് 


Office of the 
Executive Engineer (Agri.), 
Southern Region , 
Sanathanapuram, 
Kalarcodu , 
Alappuzha . 


--ധ 


(Sd.) 
Executive Engineer (Agri.). 


ദർഘാസ് പരസ്യം 


നമ്പർ എ . 604112 . 


2012 ഡിസംബർ 10. 


- ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിൽ 
പ്രവർത്തിക്കുന്ന മാവേലിക്കര ജില്ലാ കൃഷിത്തോട്ടം സൂപ്രണ്ട് 
ജനകീയാസൂത്രണ പദ്ധതി 2012- 13 പ്രകാരം മാവേലിക്കര ജില്ലാ 
കൃഷിത്തോട്ടത്തിൽ വിവിധ വിളകളുടെ വിതരണവും 
പരിപാലനവും സംബന്ധിച്ച് താഴെപ്പറയുന്ന സാധനങ്ങൾ 
വിതരണം ചെയ്യുന്നതിന് തയ്യാറുള്ള വ്യക്തികളിൽ നിന്നും 
മുദ്രവെച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


നിരതദ്രവ്യം രേഖപ്പെടുത്തുന്ന തുകയുടെ 1 %. 
ദർ ഘാ സ് ഫോറത്തിന്റെ വില - കമനമ്പർ 1- ന് 
1,500 + വാറ്റ്, ക്രമനമ്പർ 2- ന് 1,000 + വാറ്റ്. 

കവറിന്റെ പുറത്ത് “കുട്ടനാട് പാക്കേജ് കാർഷിക 
ഉപകരണങ്ങളുടെ വിതരണം” എന്ന് എഴുതിയിരിക്കേണ്ടതാണ്. 
സാങ്കേതിക ദർഘാസുകൾ, സാമ്പത്തിക ദർഘാസുകൾ 
എന്നിവ പ്രത്യേകമായി സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ 
9 - 1- 2013 ഉച്ചയ്ക്ക് ക്ക് 12 മണിവരെ ഈ ഓഫീസിൽ 
സ്വീകരിക്കുന്നതും, സാങ്കേതിക ദർഘാസുകൾ അന്നേ ദിവസം 
2 മണിക്ക് ഹാജരുള്ള നിർമ്മാതാക്കൾ/ അംഗീക ത 
ഡീലർമാരുടെയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തുന്ന 
ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
സാമ്പത്തിക ദർഘാസുകൾ തുറക്കുന്ന തീയതി അന്നേ ദിവസം 
അറിയിക്കുന്നതാണ്. പ്രസ്തുത ദിവസം ഏതെങ്കിലും 
കാരണവശാൽ അവധി ദിവസമായാൽ അടുത്ത പ്രവൃത്തി 
ദിവസം മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും സമയത്തും 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 

ദർഘാസ് പ്രമാണം സ്പെസിഫിക്കേഷൻ ഉൾപ്പെടെ 
ആലപ്പുഴ ക്യഷി എക്സിക്രട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയത്തിൽ നിന്നും 1 - 1- 2013 മുതൽ 8 - 1- 2013 വരെ 
ഓഫീസ് സമയത്ത് ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
ആവശ്യപ്പെട്ടു കൊണ്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട തും 
നിശ്ചിത തുക വിൽപ്പന നികുതി അടക്കം ഈ ഓഫീസിൽ 
അടച്ച രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 
അധിക പകർപ്പിന് വിൽപ്പന നികുതി അടക്കം പ്രത്യേക വില 
അടയ്ക്കേണ്ടതാണ്. ദർഘാസ് പ്രതിക കൈമാറ്റം ചെയ്യാൻ 
പാടില്ലാത്തതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) 


കമ 
നമ്പർ 


ഇനവും അളവും 


ടെണ്ടർ 
ഫോറത്തിന്റെ 
വില 


1 ആറ്റുമണൽ - 70 ക്യുബിക് മീറ്റർ 


500 + വാറ്റ് 


2 പച്ചച്ചാണകം 9,000 ക്യുബിക് അടി 


400 + വാറ്റ് 


അടങ്കൽ തുക - 


3,80, 000 . 


ടെണ്ടർ ഫോറത്തിന്റെ വിൽപ്പന അവസാനിക്കു ന്ന 
തീയതിയും സമയവും-- 4 - 1- 2013, 12 മണി. 


ടെണ്ടർ ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 4 - 1- 2013, 2 മണി. 


- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും-- 4 - 1-2013 , 
- 2 .30 മണി. 


നിബന്ധനകൾ 


1. ഓരോ സാധനത്തിനും പ്രത്യേകം പ്രത്യേകം ടെണ്ടർ 

സമർപ്പിക്കേണ്ടതാണ്. കവറിന് പുറത്ത് വിതരണം 
ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനം ഏതെന്ന് വ്യക്തമായി 
എഴുതേണ്ടതാണ്. 


2. ടെണ്ടറിനോടൊപ്പം ടെണ്ടർ തുകയുടെ 1 ശതമാനം 

വരുന്ന തുകയ്ക്ക് തുല്യമായ തുക ഡി . ഡി . ആയി 
സൂപ്രണ്ട്, ജില്ലാ കൃഷിത്തോട്ടം, മാവേലിക്കര എന്ന 
പേരിൽ എസ്. ബി. റ്റി. കൊച്ചാലുമ്മൂട് ശാഖയിൽ 
മാറാവുന്ന തരത്തിൽ നിരതദ്രവ്യം സമർപ്പിക്കേണ്ടതാണ്. 
-- നല്ലതും ചെളിയില്ലാത്തതുമായ ആറ്റുമണലും നല്ലതും 
കലർപ്പില്ലാത്തതുമായ പച്ചച്ചാണകവുമായിരിക്കണം 
വിതരണം ചെയ്യേണ്ടത്. 


TENDER NOTICE 
No . DAF -76/2011 . 

- 6th December 2012. 
Tenders are invited by the undersigned for the 
supply of 200 Kilograms of 6 x 8 cm size 200 guage 
Black coloured polythene bags with 12 drainages holes for 
raising pepper nursery. 

CONDITIONS 
1. Cost of tender forms is 150 excluding Sales Tax . 
2. The sealed tender should reach this office on or 

before 9 - 1- 2013 at 1 p .m . 
3. The tender will be opened on 9- 1-2013 at 4. 15 p.m 
4 . The lowest rate quoted will be accepted subject to 

the approval of Higher Authorities. The rate per 
Kilogram should be quoted inclusive of freight 
charges etc . The quantity requires may increase 

or decrease . 
5. All Government rules regarding tenders are 

applicable to this tender also . 


District Agricultural Farm , 
Thodupuzha . 


- ( Sd.) 
Farm Superintendent. 


4. വിതരണം ചെയ്യുന്ന സാധനങ്ങളുടെ അളവ് 

ബോദ്ധ്യപ്പെടുത്താൻ ടെണ്ടറുകാരൻ ബാധ്യസ്ഥനാണ്. 
5. ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള 

ടെണ്ടർ സ്റ്റോർ പർച്ചേസ് വ്യവസ്ഥകൾക്കും ആലപ്പുഴ 
ജില്ലാ പഞ്ചായത്തിന്റെ അംഗീകാരത്തിനും വിധേയമായി 
സ്വീകരിക്കപ്പെടുന്നതും ടെണ്ടറിന്റെ ഉടമകൾക്ക് 
നിയമാനുസൃതം വിതരണാനുമതി നൽകുന്ന തു 
മായിരിക്കും. ടിയാൻ 100 - ന്റെ മുദ്രപ്പത്രത്തിൽ 
നിയമാനുസൃതമായ കരാർ വെയ്ക്കേണ്ടതാണ്. 


ടെണ്ടർ നോട്ടീസ് 
നമ്പർ ഡിഎഎഫ്-79 / 2011. 

- 2012 ഡിസംബർ 6. 
- അരിക്കുഴ ജില്ലാ കൃഷിത്തോട്ടത്തിലെ കുരുമുളക് 
നഴ്സറിക്ക് ആവശ്യമായിട്ടുള്ള ഉദ്ദേശം 20 ക്യുബിക് മീറ്റർ 
മണൽ ഫാമിൽ എത്തിച്ചുതരുവാൻ തയ്യാറുള്ളവരിൽ നിന്നും 
താഴെ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി മുദ്രവച്ച 
ടെണ്ടർ ക്ഷണിച്ചുകൊള്ളുന്നു . 

നിബന്ധനകൾ 


ച 


- അംഗീകരിച്ച ടെണ്ടർ നിരക്കിന് 31 - 3 - 2013 വരെ 
പ്രാബല്യം ഉണ്ടായിരിക്കുന്നതും ടി നിരക്കിൽ അന്നേ 
ദിവസം വരെയുള്ള സപ്ല ഓർഡർ പ്രകാരം 
സാധനങ്ങൾ നൽകാൻ ബാദ്ധ്യസ്ഥവുമാണ്. 
ടെണ്ടർ അംഗീകരിച്ചതായി അറിയിപ്പ് ലഭിച്ചാൽ 
ഓഫീസിൽ നിന്നും നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് 
നിശ്ചിത സമയപരിധിക്കുള്ളിൽ മുഴുവൻ സാധനവും 
ലഭ്യമാക്കേണ്ടതാണ്. 


2 


- പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ 2013 ജനുവരി 4 
വെള്ളിയാഴ്ച പകൽ 2 മണിവരെ സ്വീകരിക്കുന്നതും 
അന്നേദിവസം ഉച്ചയ്ക്ക് 2.30 - ന് അപ്പോൾ ഹാജരുള്ള 
ടെണ്ടറുകാരുടേയോ അവരുടെ പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
9. ടെണ്ടറുകൾ സ്വീകരിക്കുന്നതിനോ കാരണമൊന്നും 
കാണിക്കാതെ നിരസിക്കുന്നതിനോ നിബന്ധനകളിൽ 
വ്യക്തമെന്ന് തോന്നുന്ന മാറ്റങ്ങൾ വരുത്തുന്നതിനുമുള്ള 
പരിപൂർണ്ണ അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും. 
അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശം 
ഉണ്ടായിരിക്കുന്നതല്ല . 
10 . മറ്റെല്ലാ സർക്കാർ ടെണ്ടർ വ്യവസ്ഥകളും ഇതിനും 

ബാധകമാണ്. 
11. കൂടുതൽ വിവരങ്ങ ൾ ( പ്രവൃത്തി ദിവസങ്ങളിൽ 

ഫാമിൽ നിന്നും നേരിട്ട് അറിയാവുന്നതാണ്. 
( ഫോൺ-0479 -2357690 ) 


1. ടെണ്ടർ ഫോറങ്ങൾ 9 - 1 - 2013 -ാം തീയതി ഉച്ചയ്ക്ക് 12 
മണി വരെ വിൽക്കുന്നതാണ്. ടെണ്ടർ ഫോറത്തിന്റെ 
വില 150 - ഉം വിൽപ്പന നികുതിയും ആയിരിക്കും. 
പൂരിപ്പിച്ച മുദ്രവച്ച ടെണ്ടറുകൾ അന്നേദിവസം തന്നെ 
2 മണി വരെ സ്വീകരിക്കുന്നതാണ്. ടെണ്ടറിനോടൊപ്പം 
- 100 - ന്റെ മുദ്രപ്പത്ര ത്തിൽ പാഥ മിക ഉടമ്പടി 
നൽകേണ്ടതാണ്. 
പൂരിപ്പിച്ച മുദ്രവച്ച ടെണ്ടർ 9 - 1 - 2013 -ാം തീയതി 
ഉച്ചയ് ക്ക് 12 മണി വരെ സ്വീക രി ക്കു ന്ന താ ണ് . 
അന്നു തന്നെ 3 മണിക്ക് ടെണ്ടർ തുറ ക്കു ന്ന താ ണ് . 
എന്തെങ്കിലും കാര ണ വ ശാൽ ടി ദിവസം അവധി 
ആയാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ടെണ്ടർ 

നടപടികൾ പൂർത്തിയാക്കുന്നതാണ്. 
3. ഒരു കബിക് മീറ്റർ മണൽ ഫാമിൽ എത്തിച്ചു 
ത രു ന്ന തി നുള്ള നിര ക്കാ യി രി ക്കണം ടെണ്ടറിൽ 

രേഖപ്പെടുത്തേണ്ടത്. 
4. ടെണ്ടറിനോടൊപ്പം നിര ത ദ വ്യ മായി 1, 000 
സൂപ്രണ്ടിന്റെ പേരിൽ മാറാവുന്ന ബാങ്ക് ഡാഫ്റ്റ് 
നൽകേണ്ടതാണ്. 
- എറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തുന്ന ആളുടെ 
പേരിൽ ടെണ്ടർ താൽക്കാലികമായി ഉറപ്പിക്കുന്നതാണ്. 
മേലധികാരികളുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് 
അറിയിപ്പ് തരുന്നതും അറിയിപ്പ് ലഭിച്ച് 7 ദിവസത്തിനകം 
സാധനം എത്തിച്ചുതരേണ്ടതുമാണ്. 
മണലിന്റെ അളവ് കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഫാം 

സൂപ്രണ്ടിന് അധികാരം ഉണ്ടായിരിക്കും. 
7. മറ്റെല്ലാ സർക്കാർ ടെണ്ടർ നിബന്ധനകളും ഇതിനും 

ബാധകമായിരിക്കും. 
ജില്ലാ കൃഷിത്തോട്ടം, 

( ഒപ്പ്) 
അരിക്കുഴ. 

ഫാം സൂപ്രണ്ട്. 


6 . 


( ഒപ്പ്) 


ജില്ലാ കൃഷിത്തോട്ടം, 
മാവേലിക്കര. 


സൂപ്രണ്ട്. 


ദർഘാസ് പരസ്യം 


നമ്പർ ടി ഐ ഡി 79 / 12. 

2012 ഡിസംബർ 4. 
- ചാലോട് ടി Xഡി പോളിനേഷൻ യൂണിറ്റിനു വേണ്ടി 
2012 - 13 വർഷത്തെ ടി X ഡി വിത്തുതേങ്ങാ സംഭരണവുമായി 
ബന്ധപ്പെട്ട് കോറ തുണികൊണ്ടുള്ള 100 സെ . മീ . x 75 സെ . മീ . 

സൈസിലുള്ള 2000 പോളിനേഷൻ ബാഗുകൾ വിതരണം 
ചെയ്യുന്നതിന് ബാഗൊന്നിന് (തുന്നൽ കൂലി ഉൾപ്പെടെ) 
ഏറ്റവും കുറഞ്ഞ നിരക്ക് കാണിച്ചുകൊണ്ടുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . നിരതദ്രവ്യം, ദർഘാസ് ഫോറത്തിന്റെ 
വില തുടങ്ങിയവ താഴെ കൊടുത്തിരിക്കുന്നു . ദർഘാസുകൾ 
4 - 1- 2013 - ന് ഉച്ചയ്ക്ക് ശേഷം 2 മണി വരെ സ്വീകരിക്കുന്നതും 
അന്നേ ദിവസം 2 . 30 മണിക്ക് ഹാജരുള്ളവരുടെ സാന്നിദ്ധ്യ 
ത്തിൽ തുറക്കുന്നതുമാണ്. ദർഘാസ് ദിവസം യാദ്യശ്ചിക 
കാരണങ്ങളാൽ അവധി ദിവസമാകുന്നപക്ഷം തൊട്ടടുത്ത 
പ്രവൃത്തിദിവസം ഇതേ സമയത്ത് ദർഘാസുകൾ തുറക്കു 
ന്നതാണ്. ലഭിക്കുന്ന ദർഘാസുകളിൻമേൽ കണ്ണൂർ പ്രിൻസിപ്പൽ 
കൃഷിഓഫീസറുടെ തീരുമാനം അന്തിമമായിരിക്കും. 

നിരതദ്രവ്യം - 1,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 

ദർഘാസ് ഫോറം 4 - 1- 2013 ഉച്ചയ്ക്ക് 1 മണി വരെ 
ടി X ഡി പോളിനേ ഷ ൻ യൂണിറ്റ്, ചാലോടിൽ നിന്നും 
ലഭിക്കുന്നതാണ്. അംഗീകരിക്കുന്ന ദർഘാസുകൾക്ക് 31 -3 - 2013 
വരെ കാലാവധി ഉണ്ടായിരിക്കുന്നതാണ്. ദർഘാസിനൊപ്പം 
മുദ്രപത്രത്തിൽ എഗ്രിമെന്റ് കൂടി ഹാജരാക്കേണ്ടതാണ്. 

കൂടുതൽ വിവരങ്ങൾക്ക് ചാലോടിലുള്ള ടി x ഡി 
പോളിനേഷൻ യൂണിറ്റുമായി ബന്ധപ്പെടുക. 


ടി x ഡി പോളിനേഷൻ യൂണിറ്റ്, 
ചാലോട്, എടയന്നൂർ പി . ഒ . 


( ഒപ്പ്) 
കൃഷി ഓഫീസർ. 


